Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


സരണം 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


2021 ജൂലൈ 13 

13th July 2021 
1196 മിഥുനം 29 
29th Mithunam 1196 
1943 ആഷാഢം 22 
22nd Ashadha 1943 


28 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


13th JULY 2021 ) 


COMMISSIONERATE OF LAND REVENUE 


5176 


Kunnamkulam Taluk 


( 3 ) 


പരസ്യം 


നമ്പർ എ4-4029 / 20211 TLKKAM . 


2021 മേയ് 6 . 


( 1 ) 


നമ്പർ എ4-3710 20211TLKKKM . 


2021 ഏപ്രിൽ 29 . 


തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്ക് , കുന്നംകുളം 
വില്ലേ ജിൽ പുലി ക്കോട്ടിൽ വീട്ടിൽ വറീത് 

മ ക ൻ 
കുഞ്ഞു കു ഞ്ഞൻ , പി . വി . എന്ന യാൾ 22 - 1 - 2 021- ന് 
മരണപ്പെട്ടിട്ടുള്ളതാകുന്നു . ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യമുണ്ടെന്ന് കാണിച്ച് പരേതന്റെ മകൻ രെജു , പി , കെ . 
എന്നയാൾ ഈ ഓഫീസിൽ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടു 
ള്ളതാകുന്നു . അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലാത്തതും അവകാശികളായി താഴെ പറയുന്ന 3 
പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ 
സഹിതം നേരിട്ട് ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമായോ കിട്ടുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
കമ് പേര് 

മരണപ്പെട്ടയാളുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്ക് , ചൊവ്വന്നൂർ 
വില്ലേജിൽ വെള്ളാണ്ടത്ത് വീട്ടിൽ പത്മനാഭൻ നായർ മകൻ 
മാധവൻ നായർ എന്നയാൾ 16-2-2021 - ന് മരണപ്പെട്ടിട്ടുള്ളതാകുന്നു . 
ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് കാണിച്ച് 
പരേതന്റെ മകൻ കുന്നത്തുവളപ്പിൽ സുരേഷ് കുമാർ എന്നയാൾ 
ഈ ഓഫീസിൽ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . 
അപേക്ഷയിൻ മേൽ ബന്ധപ്പെട്ട വില്ലേ ജാ ഫീസർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ പരേതന്റെ മാതാപിതാക്കൾ , ഭാര്യ 
എന്നിവർ ജീവിച്ചിരിപ്പില്ലാത്തതും അവകാശികളായി താഴെ പറ 
യുന്ന 2 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . അപ്രകാരം 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലമായ 
തെളിവുകൾ സഹിതം നേരിട്ട് ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ കിട്ടുന്ന ആക്ഷേപങ്ങൾ പരിഗണി 
ക്കുന്നതല്ല . 
കമ പേര് 

മരണപ്പെട്ടയാളുമായുള്ള വയസ് 
നമ്പർ 


ബന്ധം 


1 കുന്നത്തുവളപ്പിൽ സുരേഷ് കുമാർ മകൻ 


47 


2 സുമേഷ് വെള്ളാണ്ടത്ത് 


40 


താലൂക്കാഫീസ് , 
കുന്നംകുളം . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


1 


ലിസ്സി 


ഭാര്യ 


71 


2 


രെജു , പി . കെ . 


മകൻ 


50 


PALAKKAD DISTRICT 


3 


ഷീല ജേക്കബ് 


മകൾ 


46 


Chittur Taluk 


( 2 ) 


പരസ്യം 


നമ്പർ എ4-3709 2021 } TLKKKM . 


2021 ഏപ്രിൽ 29 . 


( 1 ) 


റഫ് . സി2-2020 / 8709,9,200 , 


2021 ജൂൺ 7 . 


ചിറ്റൂർ താലൂക്ക് , തിരു വഴി യാട് വില്ലേജ് , ബെന്നി 
അഗസ്റ്റിൻ , പുത്തൻ പുരയ്ക്കൽ വീട് , തോടുകാട് , കയറാടി , 
പാലക്കാട് എന്ന യാൾ 3-9-2020 - ന് മരണപ്പെട്ടു . ടിയാന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് വിവിധ ആവശ്യങ്ങൾക്കായി 
ഹാജ രാക്കുന്ന തി നു വേണ്ടി പരേ തന്റെ ഭാര്യ സത്യ ഭാമ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്ക് , കുന്നംകുളം 
വില്ലേ ജിൽ പാറ മേൽ വീട്ടിൽ പി . എ . മാർട്ടിൻ ഭാര്യ 
സരള മാർട്ടിൻ എന്നവർ 20-1-2021 - ന് മരണപ്പെട്ടിട്ടുള്ളതാകുന്നു . 
ടിയാളുടെ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് 
കാണിച്ച് പരേ തയുടെ മകൾ ടീന ഷാജി എന്നിവർ ഈ 
ഓഫീസിൽ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടു ള്ള താ കു ന്നു . 
അപേക്ഷയിൻമേൽ ബന്ധ പ്പെട്ട വില്ലേജാ ഫീസർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ പരേതയുടെ മാതാപിതാക്കൾ , 
ഭർത്താവ് എന്നിവർ ജീവിച്ചിരിപ്പില്ലാത്തതും അവകാശിയായി 
പറ യുന്ന ഒരാൾ മാത മാണ് 

ഉള്ള ഒന്നും 
അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
കിട്ടുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
പേര് 

മരണപ്പെട്ടവരുമായുള്ള വയസ് 

ബന്ധം 


കമ 
നമ്പർ 


ബന്ധം 


താ ഴ 


1 


സത്യഭാമ 


ഭാര്യ 


43 


2 


തരുൺ പി . ബെന്നി 


മകൻ 


18 


3 


ജിത്തു പി . ബെന്നി 


13 


>> 


മേൽപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
നേരിട്ട് ഹാജരായി സമർപ്പിക്കേണ്ട താ ണ് . താമ സിച്ചോ 
തപാലിലോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


ടീന ഷാജി 


മകൾ 


41 


100 


Salim A 


Digitally signed by Salim A 
Date : 2021.08.25 15:29:56 
+ 05'30 ' 


